കേരള സർക്കാർ 
Government of Kerala 

2014 


Regn . No . KERBIL / 2012 / 45073 

dated 5 - 9 - 2012 with RNI 
Reg. No. KL / TV (N )/634 /2012 - 14 


GOVER 


30 
. 00 


CRALA 


chuco 


RNMENT 
O 


T OF KER 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


beijo 3 


തിരുവനന്തപുരം, 

- ചൊവ്വ 


നമ്പർ 


2014 2yomb 3 
3rd June 2014 
1189 Solo 20 
20th Idavam 1189 
1936 62 10o 13 
13th Jyaishta 1936 


Vol. III 


No . 


Thiruvananthapuram , 

Tuesday 


PART III 


Public Works Department 


PROCEEDINGS OF THE CHIEF ENGINEER , PWD , ADMINISTRATION , THIRUVANANTHAPURAM 


Sub : — Estt. — PWD — Final Seniority List of Manager Grade II in PWD Rest Houses as on 30 - 9 - 2012 

Orders issued . 


Read : 


1. Order No. SC4 - 13011/2012 dated 18 - 10 - 2012 . 
2 . Order No. EE3/3370 /2012 (a) dated 13 -2 - 2013 . 
3 . Letter No. A9 /1366 /10 dated 30 -11- 2012 . 
4 . Letter No. KK /3 /05 dated 25 - 1 - 2013 . 
5 . Representation of Sri Sathyajith , T. C ., Manager Grade II dated 14 -11-2012. 


Order No. SC4 - 13011/ 12 Dated 5th May 2014 
The Provisional Seniority List of Manager Grade II in PWD Rest Houses as on 30 -9 - 2012 has been published and 
circulated vide order read 1st cited by giving a month time for filing objections/petitions if any from the aggrieved 
persons. A number of objections have been received and necessary modifications have been effected in the Final 
Seniority List. 

The Manager Grade II, Sri K . V . George , Sri P . T. Babu and Sri Sathyajith , T . C . have submitted their 
representations vide read 3rd , 4th and 5th respectively. Their grievances have been considered and they are hereby 
assigned Rank Nos. 3 , 6 and 9 respectively in the Final Seniority List. 

As per read 2nd cited the promotion in respect of Sri C . M . Alim , Manager Grade II has been reviewed with effect 
from 18 - 9 - 2000 and he is hereby given Rank No. 1 in the Final Seniority List of Manager Grade II as on 30 -9 -2012 . 


Gaz . No. 22 / 2014 /DTP (PWD). 


3rd JUNE 2014 ] 


PUBLIC WORKS DEPARTMENT 


108 


Hence the Provisional Seniority List of Manager Grade II as on 30 -9 -2012 published vide this office order read 1st 
cited is hereby declared as final . The list is uploaded in the official website :www .keralapwd .gov.in. This list will be 
published in Kerala Gazette for the information of all . 

All the Superintending Engineers , Executive Engineers are hereby directed to download the copy of the 
proceedings with seniority list and circulate among all working under their control. 


( Sd .) 
Chief Engineer ( Administration ). 


FINAL SENIORITY LIST OF MANAGER GRADE II IN PWD REST HOUSES AS ON 30 -9 - 2012 


Name 


Date of 
Birth 


Qualification 
General/Technical 


Remarks 


No. 


No. and Date of Date of joining 
Promotion Order 

as Manager 
in the cadre of 

Grade -II 
Manager Grade- II 
(5) 

(0 


(1) 


(2) 


1 


C . M . Alim 


6 - 12- 1963 


9 - 12 -2002 


EE3/42261/01 
dated 26 - 11-2002 


S .S.L .C ., Butler, 
Certificate Course 
in Catering and 
Baking 


Promotion 
reviewed vide Order 

No. EE3 /3370 / 
2012 (a ) dated 
13 -2 - 2013 w .e.f. 

18 - 9- 2000 


2 


Poulose, P. D . 


28 - 10 - 1962 


9 - 10 - 2000 


S . S .L .C ., PDC , 
B .Com . 


EE3/ 3652 /99 
dated 18-9 -2000 


3 K . V . George 


26 -4 - 1961 


S . S .L .C . 


18 -10 -2000 


EE3 /3652 /99 
dated 18 - 9 -2000 


4 


B . Venugopalan Nair 28 -4-1965 


S.S.L .C., PDC 


11- 10 -2000 


EE3/3652/99 
dated 18 - 9 -2000 


5 


M . N . Haridasan 


1- 10-1961 


S.S.L .C . 


1- 12 - 2002 


EE3 /42261/01 
dated 26 -11- 2002 
w .e.f 1 - 12 -2002 


6 P. T. Babu 


3-1-1960 


S.S.L .C. 


2 -6 -2003 


EE3/2156 /03 
dated 6 -5 - 2003 


7 Mani, P. R . 


20 -5 - 1963 


S.S .L .C . 


1- 12 - 2004 


EE3/2156 /03 
dated 15 - 11- 2003 
EE3/ 17771/05 
dated 13-11- 2007 


8 


Shahul Hameed , K . 25 -5 - 1964 

25 -5- 1964 


S.S.L.C., LMV, HDV 


17 - 11 -2007 


9 


Sathyajith , T. C . 


28 - 5 - 1970 


3 - 1- 2008 


S .S.L .C ., B . A ., 
Typewriting 
English 


EE3/ 17771/05 
dated 13 - 11-2007 


10 


C . P . Kareem 


20 -5 - 1962 


S .S .L .C . 


29 -4 - 2008 


EE3/ 17771/05 
dated 11 - 4 -2008 


11 Chacko Joseph 


17 -5 - 1966 


S . S .L . C . Failed 


28 -7 - 2009 


EE3/ 17771/05 
dated 24 -7 - 2009 


3rd JUNE 2014] 


PUBLIC WORKS DEPARTMENT 


109 


(1) 


(2) 


(5 ) 


(6 ) 


12 Santhosh Kumar, E . 


45-1974 


S. S.L . C . 


29 - 7- 2009 


EE3 /17771/ 05 
dated 24- 7- 2009 


13 P . Ramakrishnan 


15 -1 - 1965 


S .S . L .C . Failed 


1 - 4- 2010 


EE3/ 9585/08 
dated 27-3 - 2010 
w.e .f. 14- 2010 


14 


M. P . Balakrishnan 


41-1961 


23- 11-2010 


S.S . L. C ., K . G T. 
Examination 


EE3/15640/2010 
dated 11- 11- 2010 


ദർഘാസ് പരസ്യം 


നമ്പർ എച്ച്. ഡി. ടെണ്ടർ /02/ 2014 - 15. 

2014 മേയ് 12 . 
കേരള ഗവർണ്ണർക്കുവേണ്ടി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, 
പി . ഡബ്ല . ഡി . നിരത്തുകൾ വിഭാഗം, വയനാട് താഴെ 
പറയുന്ന പ്രവൃത്തികൾക്ക് പ്രവൃത്തിയുടെ പേരെഴുതി മുദ്രവച്ച 
കവറുകളിൽ പൊതുമരാമത്ത് വകുപ്പിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള 
കരാറുകാരിൽ നിന്നും ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

ദർഘാസ് നമ്പരും 
പ്രവൃത്തിയുടെ പേരും 

നിരതദ്രവ്യം 
നമ്പർ 

അടങ്കൽ തുകയും 


കമ 


- 


1 


2/ EEW/2014 - 15 സാധാരണ റിപ്പയർ 2013 - 14 

പേരിയ - കോറോം റോഡിൽ കി . മീ .11 / 000 
മുതൽ 15/ 270 വരെ മൺപണികൾ 
- 15 ,00, 000 


37, 500 


2 


3 /EEW/2014 - 15 - സാധാരണ റിപ്പയർ 2013 - 14 
വൈത്തിരി- തരുവണ റോഡിൽ കി. മീ .0/ 000 
മുതൽ 6 / 000 വരെ തകർന്ന കാനയുടെ 
പുനർ നിർമ്മാണവും മൺ പണികളും - 
- 10 ,00 , 000 


ടെണ്ടർ ഫോമിന്റെ നിശ്ചിത വില എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർക്ക് കൽപ്പറ്റയിൽ മാറാവുന്നവിധം ദേശസാൽകൃത 
ബാങ്ക് ഡിമാന്റ് ഡ്രാഫ്റ്റായി ടെണ്ടറിനോടൊപ്പം സമർപ്പിക്കേണ്ട 
- താണ്. ടെണ്ടർ ഫോമിന്റെ വിലയായി ചെക്കുകളോ മറ്റേതെങ്കിലും 
- തരത്തിലുള്ള ഒടുക്കലുകളോ സ്വീകരിക്കുന്നതല്ല . 

പുതിക്കിയ പി . ഡബ്ല . ഡി . മാന്വലിൽ 20 - 9 - 2012 - ലെ 
ഗവൺമെന്റ്ഉത്തരവ് ( എം . എസ്.) നമ്പർ 60/ 12/ പി. ഡബ്ല . ഡി. 
പ്രകാരം നടത്തിയ ഭേദഗതി അനുസരിച്ച് എസ്റ്റിമേറ്റ് തുകയുടെ 
2 . 5 % നിരതദ്രവ്യം ( പരമാവധി 50,000 ) എക്സിക്യൂട്ടീവ് 
എഞ്ചി നീ യർ, റോഡ് സ് ഡിവി ഷൻ, കൽപ്പറ്റയുടെ 
മേലൊപ്പോടുകൂടി ഗവൺമെന്റ് ട്രഷറിയിൽ നിന്നും ലഭിക്കുന്ന 
ചെലാൻ രസീത്, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, റോഡ്സ് 
ഡിവിഷൻ, കൽപ്പറ്റയുടെ പേരിലു ള്ളതും ഷെഡ്യൂൾഡ് 
നാഷണലൈസ്ഡ് ബാങ്കിൽ നിന്നും എടുത്തിട്ടുള്ള ഡാഫ്റ്റോ 
അല്ലെങ്കിൽ കാൾ ഡെപ്പോസിറ്റോ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, 
റോഡ്സ് ഡിവിഷൻ, കൽപ്പറ്റയുടെ പേരിലുള്ള നാഷണൽ 
സേവിംഗ്സ് സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ കിസാൻ വികാസ് 
പ്രതികയോ സമർപ്പിക്കാവുന്നതാണ്. 

- ടെണ്ടറുകളും ഡിമാന്റ് ഡാറ്റുകളും രജിസ്ട്രേഡ്/ 
സ്പീഡ് പോസ്റ്റുവഴി മാത്രമേ സ്വീകരിക്കുകയുള്ളു. വൈകി 
കിട്ടുന്ന ദർഘാസുകൾ യാതൊരു കാരണവശാലും സ്വീകരിക്കു 
ന്നതല്ല. തപാലിൽ വരുന്ന കാലതാമസത്തിന് ഡിപ്പാർട്ടുമെന്റിന് 
യാതൊരു ഉത്തരവാദിത്വവും ഉണ്ടായിരിക്കുന്നതല്ല. 

കരാറുകാർ അവരവരുടെ നിലവിലുള്ള ലൈസൻസിന്റെ 
- സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും പാൻ കാർഡിന്റെ പകർപ്പും 
ടെണ്ടറിനോടൊപ്പം അടക്കം ചെയ്യേണ്ടതാണ്. 

- ദർഘാസ് സമർപ്പിക്കുന്ന കരാറുകാർ ദർഘാസ് സഹിതം 
നിർദ്ദിഷ്ട ഫോറത്തിലുള്ള ഒരു പ്രാഥമിക ഉടമ്പടി 100- ന്റെ 
മുദ്രപത്രത്തിൽ ടൈപ്പ് ചെയ്ത് ഒപ്പിട്ട് അടക്കം ചെയ്യേണ്ടതാണ്. 

ദർ ഘാ സു കൾ സംബ ന്ധിച്ച് നില വിലുള്ള എല്ലാ 
നിബന്ധ നകളും പുതുക്കിയ പി . ഡ ബ്ല . ഡി . മാനു വൽ 
പ്രകാരം ഇതിനും ബാധകമായിരിക്കും. കൂടുതൽ വിവരങ്ങൾ 
ഈ ഓഫീസിൽ അന്വേഷിച്ചറിയാവുന്നതാണ്. 


25,000 


ദർഘാസ് പ്രമാണത്തിന്റെ വില ക്രമനമ്പർ 1- ന് 2,415, 
ക്രമനമ്പർ 2 - ന് 1,575. 


ദർഘാസ് ഫോറങ്ങൾ ഡൗൺലോഡ് ചെയ്യാവുന്ന 
തീയതി - 29 - 5 - 2014 , 10 മണി മുതൽ. 

ദർഘാസ് ഫോറ ങ്ങ ൾ സ്വീകരിക്കുന്ന അവസാന 
തീയതിയും സമയവും 5 - 6- 2014, 3 മണി വരെ. 

ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും - 5 -6- 2014 , 
3.30 മണി. 


കരാറുകാരുടെ വിഭാഗം - സിയും ഉപരിയും. 
കാലാവധി 3 മാസം. 

ദർഘാസ് ഫോറങ്ങൾ പൊതുമരാമത്ത് വകുപ്പിന്റെ 
വെബ് സൈറ്റിൽ പരസ്യ പ്പെ ടു ത്തി യത് ക രാ റു കാർ 
ഡൗൺ ലോഡ് ചെയ്ത് എടുക്കേണ്ട തും പൂരിപ്പിച്ച 
ദർഘാസുകൾ അതോടൊപ്പമുള്ള എല്ലാ രേഖകളും നിശ്ചിത 
നിരതദ്രവ്യം സഹിതം പൊതുമരാമത്ത് വകുപ്പ് നിരത്തുകൾ 
വിഭാഗം, ഡിവിഷൻ ഓഫീസ്, കൽപ്പറ്റ , വയനാടിന് സമർപ്പി 
ക്കാവുന്നതുമാണ്. 


എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയം, 
പൊതുമരാമത്ത് നിരത്തുകൾ വിഭാഗം, 
വയനാട്, കൽപ്പറ്റ നോർത്ത്, 

( ഒപ്പ്) 
ഫോൺ നമ്പർ : 04936 202536. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. 


